| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


V 
GOVERNA 


. 


. 


L 


21 ന് ക 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 9th March 2010 

2010 മാർച്ച് 9 
18th Phalguna 1931 
1931 ഫാൽഗുനം 18 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 

- (1) 
നമ്പർ ജി. ഡബ്ല് . കെ ./ 1514 /2008. 2010 ഫെബ്രുവരി 23. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി, ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ആഫീസർ, കോട്ടയം ജില്ലയിൽ രാമ പുരം ഗവൺമെന്റ് 
ആശുപത്രിയിൽ ശ്രീ . കെ . എം . മാണി എം . എൽ. എ . യുടെ 
പ്രാദേശിക വികസന പദ്ധതി ഫണ്ട്ഉപയോഗിച്ച് 150 മി. മീ . 
വ്യാസമുള്ള കുഴൽ കിണർ നിർമ്മിക്കുക, നിർമ്മാണശേഷം 
സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ച് ജലവിതരണം നടത്തുക. ടി 

ജോലി ചെയ്ത് പരിചയമുള്ള കരാറു കാ രിൽനിന്നും 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ പ്രവൃത്തികളുടെ പേര് ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ, നിരതദ്രവ്യം ജില്ലാ ആഫീസറുടെ 

പേരിൽ ഡി . ഡി. ആയും കേരള സർക്കാരിന്റെ 50 രൂപ വില 
യുള്ള മുദ്രപ്രതത്തിൽ പ്രാഥമിക ഉടമ്പടിയും ഉൾപ്പെടെ നൽകേ 
ണ്ടതാണ്. 


അടങ്കൽ തുക - രൂപ 1,61,000. 
നിരതദ്രവ്യം രൂപ 4,050 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + എസ്. റ്റി. 
കാലാവധി 30 ദിവസം. 

ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന അ വ സാന തീയതി 
20 - 3 - 2010 ഉച്ച കഴിഞ്ഞ് 2.30 മണി വരെ. അന്നേ ദിവസം 
3 മണിക്ക് സന്നിഹിതരാകുന്ന ബന്ധപ്പെട്ട കരാറുകാരുടെയോ 
അ വരുടെ പധി നി ധി ക ളു ടെ യോ സാന്നി ദ് ധ്യ ത്തിൽ 
ദർഘാസുകൾ തുറക്കുന്ന താ ണ്. ദർഘാസ് പ്രമാണങ്ങൾ 

കൈമാറുവാൻ പാടുള്ളതല്ല . ദർഘാസ് പ്രമാണങ്ങൾ 20- 3 - 2010 
ഉച്ചയ്ക്ക് 12 മണിവരെ ആഫീസ് പ്രവർത്തി സമയങ്ങളിൽ 
ദർ ഘാസ് ഫോറം വില രൊക്കം പണ മാ യി അടച്ച് 
അപേക്ഷിച്ചാൽ ലഭിക്കു ന്ന താ ണ്. ഡി . ഡി ./ ചെക്ക് ഇവ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില മടക്കിക്കൊ 
ടു ക്കു ന്ന ത ല്ല . കേരള സർക്കാരിന്റെ ദർഘാ സു ക ളെ 
സംബന്ധിച്ചുള്ളമറ്റെല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാ 
യിരിക്കും. കൂടുതൽ വിവരങ്ങൾ പ്രവർത്തിദിവസങ്ങളിൽ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും - 30/2009 -10 
കോട്ടയം ജില്ലയിൽ രാമപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ 
ശ്രീ . കെ . എം . മാണി എം . എൽ. എ . യുടെ പ്രാദേശിക 
വികസന പദ്ധതി ഫണ്ട്ഉപയോഗിച്ച് 150 മി. മീ . വ്യാസമുള്ള 
കുഴൽ കിണർ നിർമ്മിക്കുക, നിർമ്മാണശേഷം സബ്മേഴ്സിബിൾ 
പമ്പ് സ്ഥാപിച്ച് ജലവിതരണം നടത്തുക (1 എണ്ണം). 


(2 ) 
നമ്പർ ജി. ഡബ്ലു . കെ ./ 1115 /2009. 2010 ഫെബ്രുവരി 23. 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ആഫീസർ, കോട്ടയം ജില്ലയിൽ വൈക്കം ആശ്രമം ഹയർ 
സെക്കന്ററി സ്കൂളിൽ ശ്രീ. കെ . അജിത്ത് എം.എൽ. എ . യുടെ 


9th MARCH 2010] 


GROUND WATER DEPARTMENT 


പാദേ ശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ട്യൂബ്വെൽ 
നിർമ്മിച്ച് കുടിവെള്ള പദ്ധതി നടപ്പാക്കു ക . ടി ജോലി 
ചെയ്ത് പരിചയമുള്ള കരാ റു കാ രിൽനിന്നും മത്സര 
സ്വഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ പ്രവൃത്തികളുടെ പേര് ആലേഖനം ചെയ്ത് 
മുദ്രവച്ച കവറുകളിൽ, നിരതദ്രവ്യം ജില്ലാ ആഫീസറുടെ 

പേരിൽ ഡി . ഡി. ആയും കേരള സർക്കാരിന്റെ 50 രൂപ വില 
യുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും ഉൾപ്പെടെ 
നൽകേണ്ടതാണ്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 39 / 2009 - 10 
കോട്ടയം ജില്ലയിൽ വൈക്കം ആശ്രമം ഹയർ സെക്കന്ററി 
സ്കൂളിൽ ശ്രീ . കെ . അജിത്ത്. എം . എൽ. എ . യുടെ 
പാദേ ശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ട്യൂബ്വെൽ 
നിർമ്മിച്ച് കുടിവെള്ള പദ്ധതി നടപ്പാക്കുക (1 എണ്ണം). 

അടങ്കൽ തുക -രൂപ 5,00,000. 
നിരതദ്രവ്യം - രൂപ 12 ,500 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1, 250 +എസ്. റ്റി. 
കാലാവധി - 30 ദിവസം. 

ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന അ വ സാന തീയതി 
20 - 3 - 2010 ഉച്ചകഴിഞ്ഞ് 2. 30 മണി വരെ. അന്നേ ദിവസം 
3 മണിക്ക് സന്നിഹിതരാകുന്ന ബന്ധപ്പെട്ട കരാറുകാരുടെയോ 
അ വരുടെ ( പധി നി ധി ക ളു ടെ യോ സാന്നിദ് ധ്യ ത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാ 
റു വാൻ പാടുള്ളതല്ല. ദർഘാസ് പ്രമാ ണ ങ്ങൾ 20 - 3 - 2010 
ഉച്ചയ്ക്ക് 12 മണിവരെ ആഫീസ് പ്രവർത്തി സമയങ്ങളിൽ 
ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കം പണമായി അടച്ച് 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ഡി. ഡി . ചെക്ക് ഇവ സ്വീക 
രിക്കുന്നതല്ല. ദർഘാസ് ഫോറം വില മടക്കിക്കൊടുക്കുന്നതല്ല . 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ചുള്ള മറ്റെല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസിനെ 
സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രവർത്തിദിവസങ്ങളിൽ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


അടങ്കൽ തുക രൂപ 85,000 
നിരതദ്രവ്യം - രൂപ 2,150 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + എസ്. റ്റി. 
കാലാവധി 10 ദിവസം. 

ദർ ഘാ സു കൾ സ്വീക രിക്കു ന്ന അ വ സാന തീയതി 
20 - 3 - 2010 ഉച്ചകഴിഞ്ഞ് 2.30 മണി വരെ. അന്നേ ദിവസം 3 
മണിക്ക് സന്നിഹിതരാകുന്ന ബന്ധപ്പെട്ട കരാറുകാരുടെയോ 
അ വ രുടെ പധി നി ധി ക ളു ടെയോ സാന്നി ദ് ധ്യ ത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 

കൈമാറുവാൻ പാടുള്ളതല്ല. ദർഘാസ് പ്രമാണങ്ങൾ 20 -3 -2010 
ഉച്ചക്ക് 12 മണിവരെ ആഫീസ് പ്രവർത്തി സമ യ ങ്ങ ളിൽ 
ദർഘാസ് ഫാറം വില രൊക്കം പണമായി അടച്ച് അപേക്ഷി 
ച്ചാൽ ലഭിക്കുന്നതാണ്. ഡി . ഡി. ചെക്ക് ഇവ സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് ഫോറത്തിന്റെ വില മടക്കിക്കൊടുക്കുന്നതല്ല. കേരള 
സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ചുള്ളമറ്റെല്ലാ നിബ 
ന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തിദിവസങ്ങളിൽ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


നമ്പർ ജി. ഡബ്ലു . കെ ./ 1288/ 2009. - 2010 ഫെബ്രുവരി 23. 

കേരള ഗവർണ്ണർക്കു വേണ്ടി, ഭൂ ജ ല വ കുപ്പ് ജില്ലാ 
ആഫീസർ, കോട്ടയം ജില്ലയിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ 
വാർ ഡ് 1 പരു മ ല ക്കു ന്നിൽ ശ്രീ . കെ . എം . മാണി 
എം . എൽ. എ . യുടെ പ്രാദേശിക വികസന പദ്ധതി ഫണ്ടും 
പാലാ മു നി സി പ്പാ ലിറ്റിയുടെ ഫണ്ടും ഉപ യോ ഗിച്ച് 
നില വിലുള്ള കു ഴൽ കിണ റിൽ 3 എച്ച്. പി . 
സബ് മേ ഴ് സി ബിൾ പമ്പ് ഉപയോഗിച്ച് ജല വി ത ര ണം 
നടത്തുന്നതിന് ടി ജോലി ചെയ്ത് പരിചയമുള്ള കരാറു 
കാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു - 
കൊള്ളു ന്നു . ദർ ഘാ സു കൾ പ്രവൃത്തികളുടെ പേര് 
ആലേഖനം ചെയ്ത്മുദ്രവച്ച കവറുകളിൽ, നിരതദ്രവ്യം 
ജില്ലാ ആഫീസറുടെ പേരിൽ ഡി . ഡി . ആയും കേരള 
സർക്കാരിന്റെ 50 രൂപ വിലയുള്ള മുദ്ര പത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടിയും ഉൾപ്പെടെ നൽകേണ്ടതാണ്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 
40 / 2009 - 10 - കോട്ടയം ജില്ലയിൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ 
വാർഡ് 1 പരുമലക്കുന്നിൽ ശ്രീ. കെ . എം . മാണി എം . എൽ. 
എ . യുടെ പ്രാദേശിക വികസന പദ്ധതി ഫണ്ടും പാലാ മുനി 
സിപ്പാലിറ്റിയുടെഫണ്ടും ഉപയോഗിച്ച് നിലവിലുള്ള കുഴൽ 
കിണറിൽ 3 എച്ച്. പി . സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് 
ജലവിതരണം നടത്തുക (1 എണ്ണം). 


നമ്പർ ജി. ഡബ്ലു . കെ ./ 473 / 2009 . 2010 ഫെബ്രുവരി 23. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി, ഭൂജ ല വകുപ്പ് ജില്ലാ 
ആഫീസർ, കോട്ടയം ജില്ലയിൽ തിട നാട് പഞ്ചായത്തിൽ 
പിണ്ണാക്കനാട്, സി . എം . എസ്. കോളനിയിൽ രാജീവ്ഗാന്ധി 
കുടിവെള്ള വിതരണ പദ്ധതിയിൽ കുടിവെള്ള പദ്ധതി 
നടപ്പാക്കുന്നതിനായി ടി ജോലി ചെയ്ത് പരിചയമുള്ള 
കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രവൃത്തികളുടെ പേര് 
ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ, നിരതദ്രവ്യം 
ജില്ലാ ആഫീസറുടെ പേരിൽ ഡി . ഡി . ആ യും കേരള 
സർക്കാരിന്റെ 50 രൂപ വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടിയും ഉൾപ്പെടെ നൽകേണ്ടതാണ്. 

ദർഘാസമ്പരും പ്രവൃത്തിയുടെ പേരും - 41/2009 -10 
കോട്ടയം ജില്ലയിൽ തിടനാട് പഞ്ചായത്തിൽ പിണ്ണാക്കനാട്, 
സി . എം . എസ്. കോളനിയിൽ രാജീവ് ഗാന്ധി കുടിവെള്ള 
വിതരണ പദ്ധതിയിൽ കുടിവെള്ള വിതരണപദ്ധതി നടപ്പാ 
ക്കുക (1 എണ്ണം). 

അടങ്കൽ തുക - രൂപ 3,15,000. 
നിരതദ്രവ്യം-- രൂപ 7,900 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 800 +എസ്. റ്റി . 
കാലാവധി 30 ദിവസം. 

ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന അ വ സാന തീയതി 
20 - 3 - 2010 ഉച്ച കഴിഞ്ഞ് 2 . 30 മണി വരെ. അന്നേ ദിവസം 3 
മണിയ്ക്ക് സന്നിഹിതരാകുന്ന ബന്ധപ്പെട്ട കരാറുകാരുടെയോ 
അവരുടെ പ്രധിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
താ ണ് . ദർഘാസ് പ മാ ണ ങ്ങ ൾ കൈമാ റു വാൻ 
പാടുള്ളതല്ല. ദർഘാസ് പ്രമാണങ്ങൾ 20 - 3 - 2010 ഉച്ചയ്ക്ക് 12 
മണിവരെ ആഫീസ് പ്രവർത്തി സമ യ ങ്ങ ളിൽ ദർഘാസ് 

ഫോറം വില രൊക്കം പണ മായി അടച്ച് അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. ഡി . ഡി ./ ചെക്ക് ഇവ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് ഫോറം വില മടക്കിക്കൊടുക്കുന്ന തില്ല . കേരള 
സർക്കാരിന്റെ ദർഘാ സു കളെ സംബന്ധിച്ചുള്ള മറ്റെല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടു തൽ 
വിവരങ്ങൾ പ്രവർത്തിദിവസങ്ങളിൽ ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 
ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, 

( ഒപ്പ്) 
കോട്ടയം. 

ജില്ലാ ഓഫീസർ. 


9th MARCH 2010). 


GROUND WATER DEPARTMENT 


ദർഘാസ് പരസ്യം 

ശേഷം ലഭിക്കുന്നതും, നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ 

ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . നിര ത ദ വ്യം ജില്ലാ 
നമ്പർ ജി. ഡബ്ല . ഇ / 520 / 2009. 2010 ഫെബ്രുവരി 10. 

ഓഫീസർ, ഭൂജല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
വകുപ്പ്, എറണാകുളം, രാജീവ് ഗാന്ധികുടിവെള്ള പദ്ധതി മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . 
പ്രകാരം താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി പരിചയ ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രാഥമിക എഗ്രിമെന്റ് -- അധികാരം ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ആഫീസറിൽ 
ഉള്ളടക്കം ചെയ്ത മത്സരസ്വഭാവത്തോടുകൂടിയ പ്രത്യേകം നിക്ഷിപ്ത മാ യി രിക്കും. ഇത് സംബ ന്ധ മായ കൂടു തൽ 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ വിവരങ്ങൾ ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ ആഫീസിൽ 
9 - 3 - 2010 മുതൽ 15 - 3 - 2010 പ്രവൃത്തി ദിവസം ഉച്ചയ്ക്ക് നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് 
1 മണിവരെ ഭൂജലവകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിൽ അറി യാ വു ന്ന താ ണ്. ഭൂജല വകു പ്പിലെ ദർഘാ സു കൾ 
നിന്നും ലഭിക്കുന്നതും 15 - 3 - 2010 ഉച്ചയ്ക്ക് 2 മണിവരെ ടി - സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 
ഓഫീസിൽ സ്വീകരിക്കുന്നതും, അന്നേ ദിവസം വൈകിട്ട് 

ഭൂജല വകുപ്പ് ജില്ലാ ആഫീസ്, 
3 മണിക്ക് ജില്ലാ ആഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 

എറണാകുളം, 

( ഒപ്പ്) 
ഉദ്യോ ഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാ റു കാ രുടെ 

കൊച്ചി. 

ജില്ലാ ഓഫീസർ. 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണ 
വശാൽ അന്നേ ദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസ് സംബന്ധിച്ച എല്ലാ നടപടികളും നടത്തുന്ന 
തുമായിരിക്കും. 

ദർഘാസ് പരസ്യം 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം നമ്പർ ജി. എം./ 1292 /08/ ഒ. റ്റി.- 04/10. 2010 ഫെബ്രുവരി 18 . 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
ജി. ഡബ്ല / ഇ /27/ 2009 -10 - എടത്തല ഗ്രാമപഞ്ചാ 

വകുപ്പ്, മലപ്പുറം താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
യത്തിലെ കരിയാംപുറം, വാർഡ് XIII- ൽ 

കരാറുകാരിൽനിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 

പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
പുതുതായി കുഴിച്ച കുഴൽ കിണറിൽ 3 H . P . 
സബ്മേഴ്സിബിൾ പമ്പ്, പൈപ്പുകൾ, വാട്ടർ 

മുദ്രവെച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ടാങ്ക് ഇവ സപ്ലെ ചെയ്ത് ആർ. സി. സി . പമ്പ് 

ദർഘാസ് നമ്പർ ജി . എം./1292/ 08- ഒ. റ്റി.- 04/ 10 . 
ഹൗസ് കം വാട്ടർ ടാങ്ക് സ്റ്റാന്റ്, പമ്പിംഗ് മെയിൻ, 

- പവൃ ത്തിയുടെ പേരും അടങ്കൽ തുകയും - ഭൂജല 
വിതരണ ശൃംഖല എന്നിവ സ്ഥാപിച്ച് പ്രവർത്തന 

വകുപ്പിന്റെ പരിധിയിൽ വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ 
സജ്ജമാക്കുക - രൂപ 3,63,000 

- 9, 100 ഗാമ പ ഞ്ചാ യ ം ക ളിൽ 110 എം . എം . വ്യാസമുള്ള 
ജി. ഡബ്ല / 2 / 28 /2009 -10 - എടത്തല ഗ്രാമപഞ്ചാ 

കുഴൽ കിണർ കുഴിച്ച് ഹാന്റ്പമ്പ് ( ഐ . എസ്. ഐ . 
യത്തിലെ പൊരുന്നിക്കാമുകൾ വാർഡ് XIII - ൽ 

മുദ്രയുള്ളത്) വാങ്ങി ഘടിപ്പിച്ച് പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും 
പുതുതായി കുഴിച്ച കുഴൽ കിണറിൽ 2 H . P. 

തിരു ന്നാ വായ ഗ്രാമപഞ്ചായത്തിലെ നില വിലുള്ള കുഴൽ 
സബ്മേഴ്സിബിൾ പമ്പ്, പൈപ്പുകൾ, വാട്ടർ 

കിണ റിൽ 1.5 എച്ച്. പി . സബ് മ ഴ് സി ബിൾ പമ്പ് 
ടാങ്ക് ഇവ സപ്ലെ ചെയ്ത് പമ്പ് ഹൗസ്, 

ഘടിപ്പിക്കലും മറ്റു അ നു ബന്ധ പവൃ ത്തിയും ( Tender 

RGDWMS 2009 - 10 ) - രൂപ 2,00, 000 . 
പ്രീ ഫേബ്രിക്കേറ്റഡ് വാട്ടർ ടാങ്ക് ഫ്ളാറ്റ് ഫോം , 
പമ്പിംഗ് മെയിൻ, വിതരണ ശൃംഖല എന്നിവ 

നിരതദ്രവ്യം - രൂപ 5,000. 
സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുക - 

ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
രൂപ 1,80,000 

4, 500 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമനമ്പർ 1- ന് രൂപ സമയവും - 12 - 3 - 2010 , 1 മണി. 
800 + വി . നി ., ക്രമനമ്പർ 2 - ന് രൂപ 400 + വി . നി . 

- ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീക രി ക്കുന്ന അ വ സാന 

തീയതിയും സമയവും 12- 3 - 2010, 3 മണി. 
പണി തീർക്കേണ്ട കാലാവധിക്രമനമ്പർ 1- ന് കരാർ 

- ദർഘാ സു കൾ തുറക്കുന്ന തീയതിയും സമയവും- - 
ഉറപ്പിക്കുന്ന തീയതി മുതൽ 45 ദിവസം, ക്രമ നമ്പർ 2 - ന് 

12 - 3 - 2010 , 4 മണി. 
കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 30 ദിവസം. 

പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 10 ദിവസം. 
- ദർഘാസ് ( പമാ ണ ത്തിന്റെ വില ചെക്കായോ 
ഡാഫറായോ സ്വീകരിക്കു ന്ന തില്ല . ദർഘാസ് പ്രമാണം ജില്ലാ ആഫീസറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
പരസ്പരം കൈമാറുവാൻ പാടുള്ളതല്ല . നിശ്ചിത സമയത്തിനു - മലപ്പുറം. 

ജില്ലാ ഓഫീസർ. 


